Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2018-20 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 9 ചൊവ്വ 
Vol. IX Thiruvananthapuram, 
Tuesday 


1196 വൃശ്ചികം 23 
23rd Vrischikam 1196 


1942 അഗ്രഹായനം 17 
17th Agrahayana 1942 


2020 ഡിസംബര്‍ 8 


8th December 2020 
നമ്പര്‍ 


48 


No. 








PART 


il 


Fisheries Department 


ഫിഷറീസ്‌ സഹകരണ സംഘം രജിസ്ട്രാര്‍/ഫിഷറീസ്‌ 
ജോയിന്റ്‌ ഡയറക്ടര്‍ (ദക്ഷിണമേഖല 
തിരുവനന്തപുരത്തിന്റെ നടപടിക്രമം 


(ഹാജര്‍ എം. ശ്രീകണ്ഠന്‍) 


വിഷയം; --ഫിഷറീസ്‌--സഹകരണം--കോന്നി ബ്ലോക്ക്‌ 
ഹരിജന്‍ ഫിഷറീസ്‌ സഹകരണ സംഘം 
ക്ലിപ്തം നമ്പര്‍ എഫ്‌ (പി) 7ട൦--സമാപ്തീക 
രണ ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 


പരാമര്‍ശം: --(1) ഈ ആഫീസിലെ 19-8-2010-ലെ 


എഫ്‌!/1621/2005-ാ൦ നമ്പര്‍ ഉത്തരവ്‌. 


(൮) ഈ ആഫീസിലെ 11-9-2010-ലെ 


ഇതേ നമ്പര്‍ ഉത്തരവ്‌. 
ഉത്തരവ്‌ നമ്പര്‍ എഫ്‌1/1621//2005(1) തീയതി 11-9-2020 


കോന്നി ബ്ലോക്ക്‌ ഹരിജന്‍ ഫിഷറീസ്‌ സഹകരണ 
സംഘം ക്ലിപ്തം നമ്പര്‍ എഫ്‌ (പി) 756-ന്റെ പ്രവര്‍ത്തനം 
വര്‍ഷങ്ങളായി പ്രവര്‍ത്തന രഹിതമായി കിടക്കുന്നതിനാലും 
ബൈലായില്‍ പറഞ്ഞിട്ടുള്ള യാതൊരു പ്രവര്‍ത്തനവും 


Gaz. No. 48/2020/DTP (Fisheries). 


141 


ഏറ്റെടുത്ത്‌ നടത്തിയിട്ടില്ലെന്നും സംഘം തുടര്‍ന്ന്‌ പ്രവര്‍ത്തി 
ക്കാന്‍ സംഘാംഗങ്ങള്‍ക്ക്‌ താല്‍പര്യമില്ലായെന്നും ആയതിനാല്‍ 
ടി സംഘം സമാപ്തീകരിക്കുന്നതിന്‌ ശുപാര്‍ശ ചെയ്തതിന്‍ 
പ്രകാരം 1969-ലെ കേരള സഹകരണ സംഘം നിയമത്തിലെ 
വകുപ്പ്‌ 71(2) ബി പ്രകാരം സമാപ്തീകരിച്ചു കൊണ്ടും 
പത്തനംതിട്ട, ഫിഷറീസ്‌ ഡെവലപ്മെന്റ്‌ ഓഫീസറെ 
ലിക്വിഡേറ്ററായി നിയമിച്ചു കൊണ്ടും മേല്‍ പരാമര്‍ശം 


ഉത്തരവ്‌ പ്രകാരം ഉത്തരവ്‌ പുറപ്പെടുവിച്ചിരുന്നു. 


എന്നാല്‍ ലിക്വിഡേഷന്‍ നടപടികള്‍ പൂര്‍ത്തിയാക്കി 
അന്തിമ സമാപ്തീകരണ റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിക്കു ന്നതിന്‌ 
അനുവദനീയമായ പരമാവധി കാലയളവായ 3 
വര്‍ഷത്തിനുള്ളില്‍ ലിക്വിഡേഷന്‍ നടപടികള്‍ പൂര്‍ത്തിയാക്കാന്‍ 
ലിക്വി ഡേറ്റര്‍ക്ക്‌ കഴിയാതിരുന്ന സാഹചര്യത്തിലും ടി 
ലിക്വിഡേഷന്‍ ഉത്തരവ്‌ പുറപ്പെടുവിച്ചിട്ട്‌ 10 വര്‍ഷത്തിലധിക 
മായിരുന്നതിനാലും മേല്‍ (1)-ഠം പരാമര്‍ശിത ഉത്തരവിന്‌ 
നിയമ സാധുത ഇല്ലാത്തതിനാല്‍ ടി ഉത്തരവ്‌ റദ്ദ്‌ ചെയ്തു 
മേല്‍ പരാമര്‍ശം (2) ഉത്തരവ്‌ 


കൊണ്ട്‌ പ്രകാരം 


പുറപ്പെടുവിച്ചിരുന്നു. 


27th Ocr. 2020] 


KERALA GAZETTE 


62 





മേല്‍ സാഹചര്യത്തില്‍ വി. കോട്ടയം പട്ടികജാതി 
സര്‍വ്വീസ്‌ സഹകരണ സംഘം ക്ലിപ്തം (ക്യു)-498-ന്റെ 3-൦ 
നമ്പര്‍ കടമുറിയില്‍ പ്രവര്‍ത്തിച്ചിരുന്ന കോന്നി ബ്ലോക്ക്‌ 
ഹരിജന്‍ ഫിഷറീസ്‌ സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ 
എഫ്‌ (പി) 786-ന്റെ പ്രവര്‍ത്തനം 1969-ലെ കേരള സഹകരണ 
സംഘം നിയമത്തിലെ വകുപ്പ്‌ 7102) ബി പ്രകാരം സമാപ്തീ 
കരിച്ചുകൊണ്ടും പത്തനംതിട്ട, ഫിഷറീസ്‌ ഡെവലപ്മെന്റ്‌ 
ഓഫീസറെ ലിക്ചിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാല്‍ 


ഉത്തരവാകുന്നു. 


ലിക്ചിഡേറ്റര്‍ അടിയന്തിരമായി ചുമതല ഏറ്റെടുക്കേണ്ടതും 
സംഘത്തിന്റെ ആസ്തികളും രേഖകളും കൈവശപ്പെടുത്തി 
നിയമാനുസൃത നടപടികള്‍ സ്വീകരിച്ച്‌ നിയമാനുസൃത 


കാലാവധിക്കുള്ളില്‍ അന്തിമ സമാപ്തീകരണ റിപ്പോര്‍ട്ട്‌ 


സമര്‍പ്പിക്കേണ്ടതുമാണ്‌. 
(aj) 
ഫിഷറീസ്‌ സഹകരണ 
സംഘം രജിസ്ട്രാര്‍/ഫിഷറീസ്‌ 
ജോയിന്റ്‌ ഡയറക്ടര്‍ 
തിരുവനന്തപുരം. (ദക്ഷിണ മേഖല. 


142 


ഗസറ്റ്‌ വിജ്ഞാപനം 


നമ്പര്‍ ഡി/ട07/2020. 2020 ജൂലൈ 10. 


വൈക്കം താലൂക്കില്‍ കുലശേഖരമംഗലം വില്ലേജില്‍ 
വടക്കേമുലത്ത്റയില്‍ നിന്നും സനല്‍ സദനത്തില്‍ താമസം 
ശ്രീ. എന്‍. രാജന്‍ വകയായുള്ള കമ്പാത്തല ഈന്നിപാടിലെ 
സര്‍ട്ടിഫിക്കറ്റ്‌ നമ്പര്‍ സി; 995 /80 ആയുള്ള മൂന്നാം നമ്പര്‍ 
ഈന്നിയും സര്‍വ്വേ നമ്പര്‍ സി, 995/80 ആയുള്ള 15-ാം നമ്പര്‍ 
ഈന്നിയും മേല്‍പ്പടി താലൂക്കില്‍ കുലശേഖരമംഗലം വില്ലേജില്‍ 
പുതുവല്‍ത്തറയില്‍ താമസം ശ്രീ. പത്മനാഭന്‍ മകന്‍ മനോജ്‌ 
(മത്സ്യതൊഴിലാളി ക്ഷേമനിധി നമ്പര്‍ 7170) എന്നയള്‍ക്ക്‌ 
കൈമാറ്റം ചെയ്യുന്നതിന്‌ ഈ ഓഫീസില്‍ അപേക്ഷ 
സമര്‍പ്പിച്ചിട്ടു ള്ളതാണ്‌. പേരില്‍ ധര്‍മ്മടം പുഴയില്‍ 
ഒരു ഈന്നിവല പ്രവര്‍ത്തിപ്പിക്കുന്നതിന്‌ മത്സ്യ വകുപ്പ്‌ അനുമതി 
നല്‍കിയിട്ടുള്ളതാണ്‌. ആയതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ള പക്ഷം ഈ നോട്ടീസ്‌ പ്രസിദ്ധപ്പെടുത്തി 60 ദിവസ 
ത്തിനുള്ളില്‍ ആവശ്യമായ രേഖകള്‍ സഹിതം ഈ ഓഫീസില്‍ 
ഹാജരാക്കേണ്ടതാണ്‌. 


ടി തീയതിക്കുള്ളില്‍ ഇപ്രകാരം ആരും ആക്ഷേപം ഉന്നയി 
ക്കാത്തപക്ഷം പ്രസ്തുത ഈന്നികള്‍ അപേക്ഷകന്‍ 
അപേക്ഷയില്‍ പ്രതിപാദിച്ചിട്ടുള്ളയാള്‍ക്ക്‌ വില്‍ക്കുന്നതിന്‌ 
അനുമദി നല്‍കുന്നതാണെന്ന്‌ അറിയിച്ചുകൊള്ളുന്നു. 


ഫിഷറിസ്‌ ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, 


കോട്ടയം. 


(ഒപ്പ) 


ഡെപ്യൂട്ടി ഡയറക്ടര്‍. 


